Regn .No. KERBIL /2012 /45073 
- dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


GOVERN 


.. 


ം 


ക 


ാർ 


രള സർക്ക 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 1 29 


25th December 2012 
2012 U tk W A 25 
4th Pousha 1934 
1934 പൌഷം 4 


വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Irrigation Department 


ലഘു ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം - 3, 500. 
ദർഘാസ് പ്രമാണ വില - 400 + വാറ്റ്. 
ദർഘാസുകൾ വിൽക്കുന്ന അവസാന തീയതി 31- 12 - 2012 . 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 


3 - 1 - 2013 . 


ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയം - 3 - 1- 2013 , 4. 15 മണി. 


നമ്പർ ഡി . ബി .- 2203 / 96. 

2012 ഡിസംബർ 6. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി പാലാ ചെറുകിട ജലസേചന 
വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവർത്തിക്ക് നിശ്ചിത യോഗ്യ ത യുള്ള 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച ക വ റിൽ ക്ഷണിച്ചു കൊ ള്ളു ന്നു . പൂരിപ്പിച്ച് 
ദർ ഘാ സുകൾ തപാൽ/ സ്പീഡ് പോസ്റ്റ്മുഖേന മാത്രം 
3 - 1 - 2013, 4 മണിക്ക് മുമ്പായി താഴെ ഒപ്പു വച്ചിട്ടുള്ള 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ എത്തിക്കേണ്ടതാണ്. ലഭിച്ച 
ദർഘാസുകൾ വൈകുന്നേരം 4. 15 മണിക്കുതന്നെ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോ ഗസ്ഥനോ അപ്പോൾ ഹാജരുള്ള കരാ റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. അന്നേ 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ആയിരിക്കുന്ന 
പക്ഷം അടുത്ത പ്രവൃത്തി ദിവസം വൈകുന്നേരം 4 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 4, 15 - ന് തുറന്ന് പരിശോധി 
ക്കുന്നതുമാണ്. ദർഘാസുകൾ യാതൊരു കാരണവശാലും നേരിട്ട് 
സ്വീകരിക്കുന്നതല്ല. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 4/ എഇഇ / 2012 -13 - പദ്ധതി സംരക്ഷണം- വൈക്കം 
മു നി സി പ്പാ ലിറ്റി യിൽ കെ . വി . ക നാ ലിനു കുറുകെ 
താൽക്കാലിക ഒരു മുട്ട് നിർമ്മാണം - 1, 32,000. 
Gaz. No. 29/ 2013/DTP (Irrigation ). 


- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും 28- 12 - 2012 
മുതൽ 31- 12 - 2012 വൈകുന്നേരം 4 മണിവരെ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും താഴെ ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽ നിന്നും ദർഘാസ് പ്രമാണത്തിന്റെ വില 
( തിരിച്ച് നൽകാത്തത്) രൊക്കംപണമായോ മണി ഓർഡർ 
ആയോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത്/ ജല സേചന 
വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതും ആകുന്നു . 
നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ പ്ലഡ്ജ് ചെയ്ത് ആവശ്യത്തിന് സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട് 
പ്രവർത്തിയുടെ പേരെഴുതി ദർഘാ സി നൊപ്പം അടക്കം 
ചെയ്തിരിക്കണം. ശരിയായ രീതിയിൽ നിരതദ്രവ്യം ഇല്ലാത്ത 
ദർ ഘാ സു കൾ നിര സി ക്കു ന്ന താ ണ് . നിര തദ വ്യ മാ യി 
ഇന്ദിരാ വികാസ് പ്രതം സ്വീകരിക്കുന്നതല്ല . 


25th DEC. 2012 ] 


IRRIGATION DEPARTMENT 


272 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 2- നും 
- 400 + വാറ്റ്, ക്രമനമ്പർ 3- ന് 1, 000 + വാറ്റ്. 


ദർഘാസ് പ്രമാണങ്ങളുടെ വില്പന- 31 - 12 - 2012 മുതൽ 
2 - 1- 2013 , 1 മണി വരെ. 


- കേരള പൊതു മ രാ മത്ത്/ ജല സേ ചന വകു പ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. പ്രമാണങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി 
ക രാ റു കാർ അ വരുടെ രജി സ് ട്രേ ഷൻ കാർഡുകൾ 
കാണിക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ 
ജി . ഒ. ( എംഎസ്.) 28474 എം . ഡി . 25 - 10 - 74 - ലെ രണ്ടാം 
വകുപ്പിൽ 2 -ാം ഉപവകുപ്പിൽ വ്യവസ്ഥകൾ പാലിക്കുന്നതുമായ 
സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതാണ്. ദർഘാസിനൊപ്പം 
- 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 20 - 9 - 1999 നമ്പർ ജി . ഒ . എം 
എസ്. 39/ പി. എൻ. പ്രകാരമുള്ള പ്രിലിമിനറി എഗ്രിമെന്റ് 
സമർപ്പിക്കേണ്ടതാണ്. 


5 - 1-2013 , 3 മണി. 


- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
- 5 - 1- 2013, 3. 30 മണി. 


കരാറുകാരുടെ തരം ക്രമനമ്പർ 1- നും 2 - നും " ബി മുതൽ 
മുകളിലേക്ക്, ക്രമനമ്പർ 3 - ന് “ എ മുതൽ മുകളിലേക്ക്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ചെറുകിട ജലസേചന വിഭാഗം, അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
പാലാ. 

എഞ്ചിനീയർ. 


പവർ ത്തി തീർക്കു ന്ന തി നുള്ള കാലാ വധി 
ക്രമനമ്പർ 1- ന് 3 മാസം, ക്രമനമ്പർ 2 - ന് 2 മാസം, ക്രമനമ്പർ 
3 - ന് 6 മാസം. 


ദർഘാസ് പരസ്യം 


-- കേരള സർക്കാരിന്റെ 100 - ന്റെ മുദ്രപ്പത്ര ത്തിൽ 
പ്രാഥമിക കരാറും, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാര 
പ്പെടുത്തി ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട നിരതദ്രവ്യവും 
ഉള്ളടക്കം ചെയ്യാത്ത ദർ ഘാ സു കൾ നിരു പാ ധികം 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പെരിയാർവാലി ഡിവിഷൻ, 
നമ്പർ- 12 , ആലുവ- 683 108. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


നമ്പർ ഡി . ബി . 3 / 1998 - 99. 

2012 ഡിസംബർ 18 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി പൊരിയാർ റാലി ഇറിഗേഷൻ 
പ്രോജക്ട് ഡിവിഷൻ നമ്പർ 2, ആലുവ- 8 എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി നിശ്ചിത 
യോഗ്യ ത യുള്ള അംഗീ ക ത കരാ റു കാരിൽ നിന്നും 
പ്രവർത്തിയുടെ പേരുവിവരം രേഖപ്പെടുത്തിമുദ്രവച്ചിട്ടുള്ള 
കവറുകളിൽ മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 5 - 1 - 2013 
വൈകുന്നേരം 3 മണിവരെ രജിസ്റ്റേർഡ് തപാൽ മുഖേന 
ക്ഷ ണിച്ചു കൊള്ളുന്നു . കൊറിയർ സർവ്വീസ് മുഖാന്തിരം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . തപാൽ വകുപ്പു 
മൂലം ഉണ്ടാകാവുന്ന കാലതാമസത്തിന് ഈ കാര്യാലയം 
യാതൊരു കാരണവശാലും ഉത്തരവാദികളായിരിക്കുന്നതല്ല . 
അന്നേ ദി വസം വൈകു ന്നേരം 3. 30 മണിക്ക് താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തിയിരി 
ക്കുന്ന ഉദ്യോഗസ്ഥനോ, അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർ ഘാ സു കൾ തുറക്കു ന്ന താ ണ് . 
അന്നേദിവസം അവധിയായാൽ അടുത്തദിവസം ദർഘാസുകൾ 
സ്വീക രി ക്കു ന്നതും തുറ ക്കു ന്നതു മാ യി രിക്കും. മറ്റു 
നിബന്ധനകൾക്ക് മാറ്റമില്ല . 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ബി .-53/ 80 / 1/ ഇഇ/ ഐ . ഐ . പി. 2012 - 13. 

2012 നവംബർ 27 . 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും ഉദ്ദേശം അടങ്കൽ തുകയും 


1 


44 / ഇ . ഇ2./ പി . വി . ഐ . പി . 2012 - 13 
പി . വി . ഐ . പി . - പെരുംപാവൂർ സെക്ഷൻ 
ആഫീസിന്റെയും സബ് ഡിവിഷന്റെയും 
റീവയറിംഗ് പ്രവർത്തികൾ - 1,75,000 


4 ,400 


കേ രള ഗവർണ്ണർക്കു വേണ്ടി എക് സി ക്യൂ ട്ടീവ് 
എഞ്ചീനീയർ, ഇടമലയാർ ജലസേചന പദ്ധതി ഡിവിഷൻ 
നമ്പർ-1, അങ്കമാലി താഴെ പറയുന്ന പ്രവർത്തികൾക്ക് മൽസര 
സ്വഭാ വമുള്ള ദർഘാസുകൾ കേരള പൊതു മ രാ മത്ത് 
ജല വിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസ് പ്രമാണങ്ങൾ താഴെപ്പറയുന്ന പ്രകാരം 
വിത ര ണം ചെ യ്യു ന്നതും സ്വീക രി ക്കു ന്ന തു മാ ണ് . 
ദർഘാസുകൾ ഇന്ത്യൻ തപാൽ വകുപ്പ് രജിസ്റ്റേർഡ്/ സ്പീഡ് 
പോസ്റ്റ്മുഖേന ലഭിക്കുന്നതുമാത്രം സ്വീകരിക്കുന്നതാണ്. 
കൊറിയർ സർവ്വീസ്മുഖേന ലഭിക്കുന്ന ദർഘാസു കൾ 
പരിഗണിക്കുന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത 
ദിവസം അവധി ആയിരു ന്നാൽ അതിനടുത്ത പ്രവർത്തി 
ദിവസം അവസാന തീയതിയായി പരിഗണിക്കു ന്നതാണ്. 
തപാലിൽ വരുന്ന കാലതാമസത്തിന് കരാറുകാരൻ ഉത്തരവാദി 
യാ യി രിക്കും. ദർഘാസ് നിശ്ചിത ദിവസം വൈകിട്ട് 
3. 30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാ ര പ്പെടു ത്തുന്ന ഉദ്യോ ഗസ്ഥനാ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


2 


45/ ഇ . 02. / പി . വി . ഐ . പി . 2012 - 13 
ടി - മേതല , എരമല്ലൂർ എൽ. ഐ . സ്കീമിന്റെ 

ഫയിം വർക്കിന്റെ ഫാബി ക്കേ ഷ ൻ 
പ്രവർത്തികൾ - 80 ,000 


2 ,000 


3 


46 ഇ . 02. / പി . വി . ഐ . പി ./ 2012 - 13 
ടി - കല്ലിൽ എൽ. ഐ . സ്കീമിന്റെ മോട്ടോർ 
പമ്പ് സൈറ്റിന്റെ അറ്റകുറ്റപ്പണി തീർക്കലും, 
പാനൽ ബോർഡ് സക്ഷനും, ഡെലിവറി 

പൈപ്പിന്റെ അടിയന്തിര പുതുക്കിപ്പണിയലും 
5, 00 , 000 

| 12 ,500 


25th DEC. 2012 ] 


IRRIGATION DEPARTMENT 


273 


ദർഘാസ് നമ്പർ - 1/ ഇഇ / ഐ . ഐ . പി ./2012 - 13. 
| പ്രവർത്തിയുടെ പേര് - ഇട മ ല യാ ർ ഇറി ഗേ ഷൻ 
പാജ ക്ട് - സിമന്റ്, കമ്പി, ടാർ മുതലായ സാമഗ്രികൾ 
അങ്കമാലി ഡിവിഷൻ സ്റ്റോറിൽ 2012 -13 വർഷം എത്തിക്കുന്ന 
ജോലി. 


അടങ്കൽ തുക - 


5,00 ,000. 


താഴെ ഒപ്പ് വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ 
നിന്നും നിശ്ചിത ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
ഫോറം കൈമാറ്റം ചെയ്യുവാൻ പാടുള്ള തില്ല . ദർഘാ സി 
നോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് 
അടക്കം ചെയ്തിരിക്ക ണം . നിരതദ്രവ്യ മായി എടുക്കുന്ന 
നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ കിസാൻ വികാസ്പത്രം 
എന്നിവ എക് സി ക്യൂട്ടീവ് എഞ്ചി നീ യ റുടെ പേരിൽ 
പണ യ പ്പെടു ത്തി യി രിക്കണം. ദർഘാസ് പ്രമാ ണ ങ്ങ ളുടെ 
കാലാവധി അവ സ്വീകരിക്കുന്ന തീയതി മുതൽ നാല് മാസം 
ആയിരിക്കും. കേരള പൊതുമരാമത്ത്/ ജലവിഭവ വകുപ്പിലെ 
നില വിലുള്ള മറ്റെല്ലാ ദർഘാസ് വ്യവ സ്ഥ കളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


നിരതദ്രവ്യം - 


12 ,500 . 


ദർഘാസ് ഫോറത്തിന്റെ വില - 1,000 + വാറ്റ്. 


ദർഘാസ് ഫോറങ്ങളുടെ വില്പന - 19 - 12 - 2012 മുതൽ 
21-12 - 2012 , 1 മണിവരെ. 


കക 


യ 


- 2 - 1 - 20 


ദർഘാസ് രജി സ് റ്റേർഡ് തപാലിൽ സ്വീക രി ക്കുന്ന 
അവസാന തീയതിയും സമയവും - 2 -1-2013, 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും- 2-1-2013, 
3, 30 മണി. 


കുറിപ്പ്: ദ ർ ഘാസ് പമാ ണ ങ്ങ ളുടെ വില തിരികെ 

കൊടുക്കുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ വാങ്ങിയ 
ശേഷം ദർഘാസിൽ പങ്കെ ടു ക്കാത്ത കരാ റു 
കാർക്കെതിരെ നിയമാനുസൃതമായ നടപടികൾ 

കൈക്കൊള്ളുന്നതാണ്. ( ജി. ഒ. പി. നമ്പർ 154 / 72 / 
പി . ഡബ്ളിയു . തീയതി 24-7 - 1972 തിരുവനന്തപുരം) 


പ്രവർത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 
ഒരു വർഷം. 


കരാറുകാരന്റെ വിഭാഗം " ഡി വിഭാഗം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും 
ആഫീസ് സമയങ്ങളിൽ ദർഘാസ് പ്രമാണങ്ങളുടെ വില അടച്ച് 
രേഖാമൂലം അപേക്ഷിക്കുന്ന നിശ്ചിത വിഭാഗം കരാറുകാർക്ക് 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇടമലയാർ ജലസേചന പദ്ധതി, 
ഡിവിഷൻ നമ്പർ- 1, 
അങ്കമാലി. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


